Regn . No. KERBIL / 2012 /45073 
- dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012 - 14 


N 


GOVERNO 


കരള 


ള സർക 


ഒാർ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


3rd September 2013 
2013 സെപ്റ്റംബർ 3 
12th Bhadra 1935 
1935 ഭാദം 12 


വാല്യം 2 


നമ്പർ 


PART III 


Police Department 


ലേലപരസ്യം 


നമ്പർ ഇ2 - 9744/ 11 / ആർ. സി . 

2013 ആഗസ്റ്റ് 5, 
- തൃശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിലുള്ളതും തൃശ്ശൂർ ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ 
സൂക്ഷിച്ചിട്ടുള്ള തു മായ പോലീസ് ഡിപ്പാർട്ടുമെന്റിന് ഉപയോഗയോഗ്യ മ ല്ലാ ത്തതു മായ താഴെ പറയുന്ന വാഹനങ്ങൾ 
3- 10 - 2013 -ാം തീയതി പകൽ 11 മണിക്ക് പ്രസ്തുത കാര്യാലയ പരിസരത്തുവച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വില്പന 
നടത്തുന്നതാണ്. 


നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 


- രജിസ്ട്രേഷൻ നമ്പർ 


മോഡൽ 


ഇനം 


1988 


അംബാസിഡർ കാർ 


3 ,500 


KL -01 M 4555 
KL -08 L 920 


1988 


ഐഷർ ലോറി 


7 ,500 


KL - 01 D 4212 


1993 


അംബാസിഡർ കാർ 


| 1, 200 


( ക്രമനമ്പർ 3- ന്റെ ബോഡി ഒഴിച്ച് എഞ്ചിൻ, ആക്സിൽ മുതലായ ഭാഗങ്ങൾ) 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യസമയത്ത് ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 
ഒരു മണിക്കൂർ മുമ്പ് മേൽപറഞ്ഞ വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം തിരികെ നൽകുന്നതാണ്. 

- ടി വാഹനങ്ങൾ വാങ്ങാൻ ദർഘാസുകൾ നൽകുവാൻ ഉദ്ദേശിക്കുന്നവർ മുൻകൂട്ടി സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ 
തപാൽമാർഗ്ഗമോ 2013 ഒക്ടോബർ മാസം 1 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായി തൃശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് 
മേധാവിയുടെ ഓഫീസിൽ കിട്ടത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം ഓരോ വാഹനത്തിനും നിരതദ്രവ്യമായി 


3rd SEPT 2013 ] 


POLICE DEPARTMENT 


106 


മേൽപ്പറഞ്ഞ നിരക്കിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും തൃശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ 
വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ അടക്കം ചെയ്ത കവറിന് മുകളിൽ “ വാഹന ലേലത്തിനുള്ള 
ടെണ്ടർ ” എന്ന്വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. ഓരോ വാഹനത്തിനുമുള്ള ദർഘാസുകൾ പ്രത്യേകം കവറുകളിൽ 
അയയ്ക്കേണ്ടതാണ്. 


- ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക രേഖപ്പെടുത്തി 
യിട്ടുള്ള ആൾക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ സംഖ്യയുടെ പകുതിതുക 
( നിരതദ്രവ്യം കഴിച്ച്) ലേലം കൊണ്ടയാൾ ലേലസ്ഥലത്ത് വച്ച്തന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം/ ടെൻഡർ 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം ബാക്കിതുകയും നിയമാനുസൃതമുള്ള വിൽപ്പന നികുതിയും ( 13 .5 % വാറ്റ്) 
അടച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിൽ വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. കെ . എൽ. 01 ഡി 4212 അംബാസിഡർ കാറിന്റെ ബോഡി 
ഒഴിച്ച് മറ്റു ഭാഗങ്ങൾ ലേലം കൊണ്ടയാൾ എം . ടി . ഒ. യുടെ സാന്നിദ്ധ്യത്തിൽ സ്വന്തം ചിലവിൽ അഴിച്ചു കൊണ്ടുപോകേണ്ടതാണ്. 


ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാളുകളുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും 
വാഹനം പുനർലേലം നടത്തുന്നതുമാണ്. പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം 
ലേലം കൊണ്ടയാൾ ഉത്തരവാദിയാവുന്നതും നഷ്ടപ്പെട്ട സംഖ്യ ടിയാനിൽ നിന്നും ഈടാക്കാൻ നടപടി സ്വീകരിക്കുന്നതുമാണ്. 
പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ ടിയാൻ ആയതിന് അവകാശി ആയിരിക്കുന്നതല്ല . ലേല വസ്തുക്കൾ ( വാഹനം) 
ലേലത്തിനു മുൻപുള്ള പത്തു പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത്മണി മുതൽ വൈകുന്നേരം അഞ്ച്മണി വരെയുള്ള പ്രവൃത്തി 
സമയങ്ങളിൽ തൃശ്ശൂർ സായുധസേന ക്യാമ്പിൽ ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ മുൻകൂർ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 


യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ പ്രകാരമുള്ള ലേലം മാറ്റിവയ്ക്കുന്നതിനോ ലേലം/ ദർഘാസ് വിൽപന 
അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യാനുള്ള പൂർണ്ണ അധികാരം ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ് കാര്യാലയം, 
തൃശ്ശൂർ സിറ്റി . 


- (ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


